Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVERN 


സ 
MENT OF 


KEPAL 


: 


4 : 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


20th April 2010 
2010 ഏപ്രിൽ 20 
30th Chaithra 1932 
1932 ചൈത്രം30 


No. 1 


വാല്യം 55 | 


- തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ഡി . എ .എഫ് . ബി / 118 / 2010. 


| 2010 മാർച്ച് 24. 


-- കേരള സർക്കാർ പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ടത്തിലെ 
7.8 ഏക്കർ തെങ്ങിൻതോപ്പിൽ ഇടവിളയായികൃഷിചെയ്തിരിക്കുന്ന 
കൊക്കോ മരങ്ങളിൽ നിന്നും 2010- 11 വർഷത്തിലെ വിളവെടുപ്പ് 
അ വ കാശം ദർഘാസ്/ ലേലം വഴിയായി മൊത്ത ത്തിൽ 

കൈമാറുവാൻ തീരുമാനിച്ചിരിക്കുന്നു . താൽപ്പര്യമുള്ളവർ 
4 - 5- 2010- ന് പകൽ 12 മണിക്ക് നടക്കുന്ന ദർഘാസ്/ ലേലത്തിൽ 
പങ്കെടുക്കണമെന്ന് ഫാം സൂപ്രണ്ട് അഭ്യർത്ഥിക്കുന്നു. 


3. ദർഘാസ് സമർപ്പിക്കുന്നവർ “2010 -11 സാമ്പത്തിക വർഷം 
15 - 3 - 2010 വരെ വിള വെ ടു ക്കാ വുന്ന മേൽപ്പറഞ്ഞ 
തോട്ടത്തിലെ കൊക്കോ വിളവിന് നൽകുവാൻ തയ്യാറുള്ള 
തുക ദർഘാസ് ഫോറത്തിലെ നിശ്ചിത സ്ഥലത്ത് 

വ്യക്തമായി എഴുതിയിരിക്കണം. 
4. മുദ്രവച്ച ദർഘാസുകൾ 4- 5- 2010 - ന് പകൽ 12 മണിക്ക് 
മുമ്പായി “സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, പെരിങ്ങമ്മല 
എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കണം. 
5. 4- 5 -2010 - ന് പകൽ 12 മണിക്ക് ലേലം നടക്കുന്നതും 

ലേലത്തിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടിയ 
തുക പ്രത്യേകം നോട്ട് ചെയ്യുന്നതുമായിരിക്കും. 
6. തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതും ദർഘാസിലെ 
കൂടിയ തുക ലേലത്തിലെ കൂടിയ തുകയുമായി താരതമ്യ 

പ്പെടുത്തി ഇതിൽ ഏറ്റവും കൂടിയ തുക വാഗ്ദാനം 
ചെയ്തയാൾക്ക് താൽക്കാ ലി ക മായി ഉറ പ്പി ക്കു ന്ന 
തുമായിരിക്കും. 
7. താൽക്കാലിക മായി ഉറപ്പിക്കു ന്ന ദർഘാസ്/ ലേലം 
ബഹു : പ്രിൻസിപ്പൽ കൃഷിആഫീസർ, തിരുവനന്തപുര 
ത്തിന്റെ അനുമതിക്ക് വിധേയമായി സ്ഥിരപ്പെടുത്തുന്ന 
തായിരിക്കും. 


നിബന്ധനകൾ 


1. ദർഘാസ് ഫോറ ങ്ങ ൾ രൂപ 400 + വാറ്റ് നിരക്കിൽ 

3- 5- 2010- ന് ഉച്ചയ്ക്ക് 2 മണിവരെ ഫാം ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. 
2. ദർഘാസ് സമർപ്പിക്കുന്നവർ രൂപ 500 (അഞ്ഞൂറ് രൂപ 
മാത്രം) നിരതദ്രവ്യമായി ഓഫീസിൽ കെട്ടിവയ്ക്കേ 
ണ്ടതാണ്. 


20th APRIL 2010] 


AGRICULTURE DEPARTMENT 


64 


10 . 


8. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന വ്യക്തി 7. താൽക്കാലിക മായി ഉറപ്പിക്കു ന്ന ദർഘാസ് / ലേലം 

മൊത്തം തുകയും ഫാമിൽ അടച്ചതിനുശേഷം മാത്രമേ - ബഹു : പ്രിൻസിപ്പൽ കൃഷി ആഫീസർ, തിരുവനന്തപുര 
വിളവെടുപ്പ് തുടങ്ങുവാൻ പാടുള്ളു. 

ത്തിന്റെ അനുമതിക്ക് വിധേയമായി സ്ഥിരപ്പെടുത്തുന്ന 
9. വിളവെടുപ്പ് സംബന്ധമായി ദർഘാസ്/ ലേലക്കാരന്റെ 

തായിരിക്കും. 
ആളുകളെ ആരെയും ഫാമിൽ താമസിക്കുവാൻ അനുവദി - 8. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന വ്യക്തി 
ക്കുന്നതല്ല. മാത്രമല്ല ഭാഗികമായി വിളവെടുത്ത് ഫാമിൽ 

മൊത്തം തുകയും ഫാമിൽ അടച്ചതിനുശേഷം മാത്രമേ 
സൂക്ഷിക്കുന്ന വിളവ് നഷ്ടപ്പെട്ടാൽ ഫാം അധികൃതർ 

വിളവെടുപ്പ് തുടങ്ങുവാൻ പാടുള്ളു. 
ഉത്തരവാദം ഏൽക്കുന്നതുമായിരിക്കില്ല . 

9. ദർഘാസ്/ ലേലക്കാരന്റെ ആളുകളെ ആരെയും ഫാമിൽ 
ദർഘാസ്/ ലേലംകൊണ്ട് ആളു ടെയോ അയാളുടെ താമ സി ക്കു വാൻ അ നു വ ദി ക്കു ന്ന ത ല്ല . എന്നാൽ 
സഹാ യികൾമുഖേനയോ ഫാമിനുണ്ടാകുന്ന കഷ്ട 

ഭാഗികമായി വെട്ടിയെടുത്ത വിളവിന് 4 ദിവസം വരെ 
നഷ്ടങ്ങൾക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കുവാൻ 

കാവൽ നിൽക്കു വാൻ ടിയാന്റെ സഹാ യി കളെ 
ഫാം സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കും. 

അനുവദിക്കുന്നതാണ്. 
11. പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ്/ ലേലം 

ദർഘാസ്/ ലേലംകൊണ്ട ആൾമുഖേനയോ അയാളുടെ 
റദ്ദ് ചെയ്യു ന്ന തിനോ മാറ്റിവയ്ക്കു ന്ന തിനോ ഫാം 

സഹായികൾ മുഖേനയോ ഫാമിനുണ്ടാകുന്ന കഷ്ടനഷ്ട 
സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കും. 

ങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ഫാം 
12 . മേൽപ്പറഞ്ഞ ദിവസം അവിചാരിതമായ കാരണങ്ങളാൽ 

സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കും. 
അവധി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 

11. പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ്/ ലേലം 
ദർഘാസ്/ ലേലം നടക്കുന്നതായിരിക്കും. 

റദ്ദ് ചെയ്യു ന്ന തിനോ മാറ്റിവയ്ക്കു ന്ന തിനോ ഫാം 

സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കും. 
- (2) 

നഴ്സറി ആവശ്യത്തിലേക്കായി വിത്തു തേങ്ങ ശേഖരിക്കു 
നമ്പർ ഡി . എ .എഫ് ./ ബി / 119 / 2010 . 

2010 മാർച്ച് 24. 

മ്പോൾ തേങ്ങ ഒന്നിന് രൂപ 8 ( എട്ട് രൂപ മാത്രം) 
കേരള സർക്കാർ പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ടത്തിലെ 

നിരക്കിൽ വിത്തു തേങ്ങ തെങ്ങിൻ ചുവട്ടിൽ വച്ചുതന്നെ 
496 എണ്ണം വരുന്ന കായ്ക്കലമുള്ള തെങ്ങുകളിലെ 2010 - 11 

ഫാമിന് വിട്ടുതരാൻ ലേലക്കാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 
വർഷ ത്തിലെ വിളവെടുപ്പ് അവകാശം ദർഘാസ്/ ലേലം 
വഴിയായി മൊത്തത്തിൽ കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. 

ഫാം സൂപ്രണ്ടിന്റെ കാര്യാലയം, 
താൽപ്പര്യമുള്ളവർ 4 -5 - 2010 - ന് പകൽ 11 മണിക്ക് നടക്കുന്ന - ജില്ലാ കൃഷിത്തോട്ടം, 
ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കണമെന്ന് ഫാം സൂപ്രണ്ട് പെരിങ്ങമ്മല, 

( ഒപ്പ്) 
അഭ്യർത്ഥിക്കുന്നു. 

തിരുവനന്തപുരം. 

ഫാം സൂപ്രണ്ട്. 
നിബന്ധനകൾ 
1. ദർഘാസ് ഫോറ ങ്ങ ൾ രൂപ 400 + വാറ്റ് നിരക്കിൽ 

ദർഘാസ് പരസ്യം 
3- 5- 2010 - ന് ഉച്ചയ്ക്ക് 2 മണിവരെ ഫാം ഓഫീസിൽനിന്നും 

നമ്പർ എസ്. എഫ്. പി . 1/ 2009 - 10 . 
ലഭിക്കുന്നതാണ്. 

2010 മാർച്ച് 20. 
ദർഘാസ് സമർപ്പിക്കുന്നവർ രൂപ 1,000 (ആയിരം രൂപ 

- കണ്ണാറ സി. പി. സി . ആർ. ഐ . ഫാമിൽ വിളവെടുത്ത 
മാത്രം) നിരതദ്രവ്യമായി ഓഫീസിൽ കെട്ടിവയ്ക്കേ ഏകദേശം 12825 എണ്ണം നാളികേരം ടെണ്ടർ/ ലേല അടിസ്ഥാന 
ണ്ടതാണ്. 

ത്തിൽ വിൽപ്പന നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 
3. ദർഘാസ് സമർപ്പിക്കുന്നവർ 2010 -11 സാമ്പത്തിക വർഷം 

നിബന്ധനകൾ 
15 - 3 - 2010 വരെ വിള വെ ടു ക്കാ വുന്ന മേൽപ്പറഞ്ഞ 
തോട്ടത്തിലെ നാളികേര വിളവിന് മൊത്തമായി നൽകുവാൻ 

1. ടെണ്ടർ ഫോമുകൾ 30- 4- 2010 - ന് പകൽ 1 മണിവരെ 
തയ്യാറുള്ള തുക ദർഘാസ് ഫോറത്തിലെ നിശ്ചിത 

വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ അന്നു 
സ്ഥലത്ത് വ്യക്തമായി എഴുതിയിരിക്കണം. ലേലക്കാരൻ 

തന്നെ 3 മണിക്ക്മുൻപായി തിരികെ സമർപ്പിക്കേണ്ടതുമാണ്. 
സ്വന്തം ചെലവിൽ വിളവെടുക്കേണ്ടതാണ്. 

അന്നുതന്നെ 3.30 - ന് നടക്കുന്ന ലേലത്തിനുശേഷം ടെണ്ടർ 
4. മുദ്രവച്ച ദർഘാസുകൾ 4 - 5- 2010 - ന് പകൽ 11 മണിക്ക് 

തുറന്ന് പരിശോധിക്കുന്നതാണ്. 
മുമ്പായി “സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, പെരിങ്ങമ്മല 

-- 2. നിരതദവ്യമായി 1,000 രൂപ 30 - 4 - 2010 - ന് 3.30 - നു 
എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കണം. 

മുൻപായി അടയ്ക്കേണ്ടതാണ്. 
4-5-2010 - ന് പകൽ 11 മണിക്ക് ലേലം നടക്കുന്നതും ലേല 
ത്തിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടിയ തുക 

-- 3. ടെണ്ടർ ഫോറത്തിന്റെ വില 150 രൂപ + വിൽപ്പന നികുതി 
പ്രത്യേകം നോട്ട് ചെയ്യുന്നതുമായിരിക്കും. 

ആയിരിക്കും. 
തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതും ദർഘാസിലെ 

- 4. ടെണ്ടർ ഫോമുകൾ, കൃഷി ഓഫീസർ, സ്റ്റേറ്റ് സീഡ് 
കൂടിയ തുക ലേലത്തിലെ കൂടിയ തുകയുമായി താരതമ്യ 

ഫാം , പാണഞ്ചേരി, പട്ടിക്കാട് പി. ഒ., തൃശ്ശൂർ ജില്ല എന്ന 
പ്പെടുത്തി ഇതിൽ ഏറ്റവും കൂടിയ തുക വാഗ്ദാനം 

വിലാ സ ത്തിൽ സമ ർപ്പി ക്കേ ണ്ടതും ക വ റിന് പുറത്ത് 
ചെയ്തയാൾക്ക് താൽക്കാ ലി ക മായി ഉറ പ്പി ക്കു ന്ന “എസ്. എഫ്. പി. 1/ 2009 - 10 പ്രകാരം നാളികേരത്തിനുള്ള 
തുമായിരിക്കും. 

ടെണ്ടർ ” എന്ന് നാമകരണം ചെയ്യേണ്ടതുമാണ്. 


2 . 


ന 


20th APRIL 2010] 


AGRICULTURE DEPARTMENT 


65 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


10 , 000 


2 


- 1 ഇഇ (2)/ 205 /2010 - തൃശ്ശൂർ ജില്ലയിലെ എടത്തുരുത്തി 
- സ്റ്റേറ്റ് സീഡ് ഫാമിൽ സൂയിസ്, ട്രാക്ടർ റാമ്പ് 
എന്നിവയുടെ നിർമ്മാണം- രൂപ 4,00,000 
ഇഇ ( 2)/ 311 / 2010 - തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറ സ്റ്റേറ്റ് 
സീഡ് ഫാമിൽ സ്ഥിരം പന്തൽ നിർമ്മാണം - 
രൂപ് 2 ,50, 000 
ഇഇ (2 )/ 201/2010 -തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര 
കൃഷി തോട്ടത്തിൽ സ്ഥിരം പന്തൽ നിർമ്മാണം - 
രൂപ 2,32 ,000 


6 ,300 


5,800 


- 5. ഏറ്റവും കൂടിയ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന 
വ്യക്തിയുടെ പേരിൽ ടെണ്ടർ / ലേലം ഉറപ്പിക്കുന്നതും മൊത്തം 
സംഖ്യയുടെമൂന്നിലൊന്ന് ഭാഗം അന്നുതന്നെ ഓഫീസിൽ 
അടയ്ക്കേണ്ടതുമാണ്. തൃശ്ശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ 
അംഗീകാരത്തിന് വിധേയമായി ഉറപ്പിക്കുന്ന ടെണ്ടർ / ലേലം 
അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് ഏഴ് ദിവസങ്ങൾ 
ക്കുള്ളിൽ ബാക്കി മുഴുവൻ സംഖ്യയും അടച്ച് നാളികേരം 
സ്വന്തം ചെ ല വിലും ഉത്ത ര വാ ദിത്വ ത്തിലും നീക്കം 
ചെയ്യേണ്ടതാണ്. 
- 6. ടെണ്ടർ ഫോറത്തിനൊപ്പം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
ടെണ്ടർ ഫോമിന്റെ അവസാന പേജിലെ കരാർ എഴുതി ഒപ്പിട്ട് 
ഹാജരാക്കേണ്ടതാണ്. 

7. ടെണ്ടറിൽ 1000 ( ആയിരം ) നാളികേരത്തിന്റെ വില 
അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
- 8. ടെണ്ടർ / ലേല ദിവസം എന്തെങ്കിലും കാരണവശാൽ 
സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം ടെണ്ടർ / ലേലം നടത്തുന്നതായിരിക്കും. 
- 9. ടെണ്ടർ/ ലേലം ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കു വാ നോ 
നിരസിക്കു വാനോ ഉള്ള അധികാരം കൃഷി ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
- 10 . നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 
ഈ ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 


- ദർഘാസ് പമാണ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 800 + നികുതി, ക്രമനമ്പർ 2- നും 3- നും രൂപ 500 + നികുതി. 


പ്രവൃത്തിചെയ്തുതീർക്കേണ്ട കാലാവധി 3 മാസം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വി വ ര ങ്ങളും താഴെ 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 29-4-2010 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി 
അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്കുമാത്രം 
ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതു 
മാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണ 
വശാലും മടക്കിക്കൊടുക്കുന്നതല്ല . അംഗീകൃത ബാങ്കിൽനിന്നും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ പേരിൽ 
അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്ററ് ഏണസ്റ്റ്മണി 
ഡെപ്പോസിറ്റ് ദർഘാസിനൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേ 
ണ്ട താ ണ് . ഈ ജോലിക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
50 രൂപ മുദ്രപ്പത്രത്തിൽ ഒരു പ്രിലിമിനറി എഗ്രിമെന്റ്കൂടി 
വയ്ക്കേ ണ്ട താ ണ് . ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ 
സർക്കാർ നിബന്ധനകളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


സംസ്ഥാന 
വിത്തുൽപ്പാദന കേന്ദ്രം, 
പാണഞ്ചേരി. 


( ഒപ്പ്) 
കൃഷിഓഫീസർ. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഇ . ഇ . (2 ) 205 / 2010 . 


2010 മാർച്ച് 26 . 


(2) 


- കേരള ഗവർണ്ണർക്കു വേണ്ടി കൃഷി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഉത്തരമേഖല , കോഴിക്കോട് താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുളള പൊതുമരാമത്ത് 
ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ 
ദർ ഘാ സു കൾ ക്ഷണിച്ചുകൊള ളു ന്നു . ദർഘാ സു കൾ 
29 - 4 - 2010 - ന് പകൽ 3 മണിവരെ സ്വീക രി ക്കു ന്നതും 
അന്നേദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ 
സന്നിഹിത രാ യിട്ടു ളള ദർഘാസുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാര ണ വ ശാൽ ടി ദിവസം പൊതു ഒഴിവ് 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തിദിവസം മുകളിൽ 
പറഞ്ഞ വ്യവ സ്ഥ യിലും സമ യത്തും ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


- നമ്പർ ഇ . ഇ . (2 )309 / 2010 . 

2010 മാർച്ച് 26. 
കേരള ഗവർണ്ണർക്കു വേണ്ടി കൃഷി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഉത്തരമേഖല , കോഴിക്കോട് താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യത യു ളള ഹൈടെക് ഗ്രീൻ 
ഹൗസുകളുടെ അംഗീകൃത നിർമ്മാതാക്കൾ/ ഗ്രീൻ ഹൗസ് 
മേഖലയിൽ പരിചയസമ്പന്നരായ സ്ഥാപനങ്ങൾ/ഏജൻസികൾ 
വിതരണക്കാർ എന്നിവരിൽ നിന്നും മത്സരസ്വഭാവമുള്ള പ്രവൃത്തി 
യുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 27 - 4 - 2010 - ന് പകൽ 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30 മണിക്ക് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ അപ്പോൾ സന്നിഹിതരായിട്ടുളള ദർഘാസുകാരു 
ടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം 
പൊതുഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തിദിവസം 
മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


20th APRIL 2010 ] 


AGRICULTURE DEPARTMENT 


66 


ദർഘാസ് നമ്പർ ഇഇ ( 2 ) 309 / 2010. 

പ്രവൃത്തിയുടെ പേര് -തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി സ്റ്റേറ്റ് 
സീഡ് ഫാമിൽ ഗ്രീൻ ഹൗസ് നിർമ്മാണം. 


2. ടെണ്ടർ ഫോമുകൾ ഈ ഓഫീസിൽനിന്നും എല്ലാ 

പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. ടെണ്ടർ 
ഫോറത്തിന്റെ വില അസ്സലിന് 400 രൂപയും പകർപ്പിന് 
200 രൂപയുമാണ് ( നികുതികൾ പുറമേ). ഫോറം 
തപാലിൽ വേണ മെ ന്നു ള്ള വർ 21 രൂപ കൂടി 
മണി ഓർഡർ അയക്കേണ്ടതാണ്. 


അടങ്കൽ തുക - 7,70,000 രൂപ. 


നിരതദ്രവ്യം - 19 ,300 രൂപ. 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 1,500 + നികുതി. 


പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 3 മാസം. 


3. ടെണ്ടർ കവറിന് മുകളിൽ ചുങ്കത്തറ ജില്ലാ കൃഷി 

തോട്ടത്തിലെ 2010 - 11 വർഷത്തിലെ കൊക്കോകായ 
പറിക്കു ന്നതിനുള്ള ടെണ്ടർ എന്നെഴുതി സൂപ്രണ്ട്, 
ജില്ലാ കൃഷിത്തോട്ടം, ചുങ്കത്തറ എന്ന വിലാസത്തിൽ 
സമർപ്പിച്ചിരിക്കണം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വി വ ര ങ്ങളും താഴെ 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 27-4- 2010 
ഉച്ചയ്ക്ക് ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി 
അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്കുമാത്രം 
ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതു 
മാ കു ന്നു . ദർഘാസ് പമാ ണ ത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. അംഗീകൃത ബാങ്കിൽ 
നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ 
പേരിൽ അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്ററ് 
ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ദർഘാസിനൊപ്പം നിരതദ്രവ്യമായി 
സമർപ്പിക്കേണ്ടതാണ്. ഈ ജോലിക്ക് ദർഘാസ് സമർപ്പി 
ക്കു മ്പോൾ 50 രൂപ മുദ ര ത ത്തിൽ ഒരു പിലി മി നറി 
എഗ്രി മെന്റ് കൂടി വയ് ക്കേ ണ്ട താ ണ്. ദർഘാസുകളെ 
സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും നിയമങ്ങളും 
ഇതിനും ബാധകമാണ്. 


4. ടെണ്ടർ/ ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ 500 രൂപ 

നിരതദ്രവ്യം അടക്കേണ്ടതാണ്. കൊക്കോകായയുടെ 
വില അക്ക ത്തിലും അക്ഷ ര ത്തിലും ടെണ്ടറിൽ 
രേഖപ്പെടുത്തേണ്ടതാണ്. ടെണ്ടറിലോ ലേലത്തിലോ 
ഏതിലാണ് അധികം രേഖപ്പെടുത്തുന്നതെങ്കിൽ ആ 
വ്യക്തിക്ക് ടെണ്ടർ/ ലേലം താൽക്കാലികമായി ഉറപ്പിച്ചു 
കൊടുക്കു ന്നതും അംഗീകാരം ലഭിക്കു ന്ന തി നായി 
മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ സമർപ്പിക്കുന്നതുമാണ്. 
താൽക്കാലികമായി ടെണ്ടർ / ലേലം ഉറപ്പിച്ചുകഴിഞ്ഞാൽ 
അപ്പോൾതന്നെ മൊത്തംതുകയുടെമൂന്നിലൊന്ന് 
ഭാഗം സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. 


കൃഷി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റീജിയണൽ ആഫീസ്, 
പുതിയറ പി . ഒ ., കോഴിക്കോട്- 4. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി). 


5. ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരം ലഭിച്ചുകഴിഞ്ഞാൽ 
7 ദിവസത്തിനകം ബാക്കിയുള്ള മുഴുവൻ തുകയും 
ഫാം ആഫീസിൽ അടച്ച് വിളവെടുപ്പ് നടത്തേണ്ടതാണ്. 
വിളവെടുത്ത കൊക്കോ ഓഫീസിൽ തൂക്കം/ അളവ് 
രേഖപ്പെടുത്തി സൂപ്രണ്ടിന്റെ അനുമതിയോടു കൂടി 
കൊണ്ടു പോകാവുന്നതാണ്. മരങ്ങൾ യഥാ സമയം 
പൂണിംഗ് നടത്തുന്നതായിരിക്കും. 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ സി - 64 / 2010 . 


2010 ഏപ്രിൽ 6. 


ഏതെങ്കിലും കാരണവശാൽ ടെണ്ടറർ / ലേലക്കാരനിൽ 
നിന്നും ഫാമിന് വല്ല നാശ ന ഷ വും വന്നാൽ 
ആയതിന് ടിയാൻ പരിപൂർണ്ണ ഉത്തരവാദിയായിരി 
ക്കുന്നതും മേൽ നടപടികൾക്ക് വിധേയനാകുന്നതുമാണ്. 


- ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിൽ കായ്ഫലമുള്ള 
1200 കൊക്കോ മരങ്ങളിൽനിന്നും 2010 -11 വർഷത്തിൽ കൊക്കോ 
ശേഖരിക്കുന്നതിനുള്ള അവകാശം ടെണ്ടർ / ലേലം അടിസ്ഥാന 
ത്തിൽ നൽകു വാൻ തീരുമാനിച്ചിരിക്കുന്നു. ടെണ്ടർ/ ലേലം 
6 - 5 - 2010 - ന് ഉച്ചയ്ക്ക് ക്ക് 2.30 - ന് ചുങ്കത്തറ ജില്ലാ കൃഷി 
തോട്ടത്തിൽവച്ച് നടത്തുന്നതായിരിക്കും. 


യാതൊരു കാരണവും ബോധിപ്പിക്കാതെ തന്നെ ടെണ്ടർ/ 
ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനോ റദ്ദ് ചെയ്യുന്നതിനോ 
ഫാം സൂപ്രണ്ടിന് പരിപൂർണ്ണ അധികാരം ഉണ്ടായിരി 
ക്കുന്നതാണ്. 


നിബന്ധനകൾ 


1 . 


8. സാധാ രണ സർക്കാർ ടെണ്ട റു കൾക്കുള്ള എല്ലാ 

വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


ടെണ്ടർ 5 - 5 - 2010 - ന് ഉച്ചയ്ക്ക് 4 മണിവരെ ഫാം 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 6- 5- 2010 - ന് ഉച്ചയ്ക്ക് 
2.30 - ന് നടത്തുന്ന പരസ്യലേലത്തിനുശേഷം ഹാജരുള്ള 
ടെണ്ടർമാരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്ന 
തായിരിക്കും. 


ജില്ലാ കൃഷിത്തോട്ടം, 
ചുങ്കത്തറ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


